Government of Kerala 
കേരള സർക്കാർ 

2010 


Reg . No. രജി. നമ്പർ 
KL/ TV ( N )/12 / 2009- 2011 


CRNMENT 


പാൽ 


V 
GOVERNA 


KERALA 


അ 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


27th April 2010 
2010 ഏപ്രിൽ 27 


Vol. LV 


THIRUVANANTHAPURAM , TUESDAY 


No. 


- 


1 


/ 


വാല്യം 55 


തിരുവനന്തപുരം, ചൊവ 


നമ്പർ 


7th Vaisakha 1932 
1932 വൈശാഖം 7 


PART III 


Fisheries Department 


നിന്നും യാതൊരു ധനസഹായവും ലഭിച്ചിട്ടില്ലെന്നും സംഘം 
തിരുവനന്തപുരം (ദക്ഷിണ മേഖല ) ഫിഷറീസ് പ്രവർത്തനം സംബന്ധിച്ച് ഒരു സ്റ്റാറ്റ്യൂട്ടറി അന്വേഷണം 
ജോയിന്റ് ഡയറക്ടർ ഫിഷറീസ് സഹകരണ 

അനിവാര്യമല്ലെന്നും, ആയതിനാൽ സംഘം സമാപ്തീകരിക്കുന്ന 
സംഘം രജിസ്ട്രാറുടെ നടപടിക്രമം 

തിനുള്ള നടപടി സ്വീകരിക്കണമെന്ന് സൂചന (2 ) പ്രകാരം 

തിരുവനന്തപുരം ഫിഷറീസ് ഡെവലപ്മെന്റ്ഓഫീസർ ശുപാർശ 
നമ്പർ എഫ്3- 1644/ 04. 

- 2010 മാർച്ച് 3. സമർപ്പിച്ചിരിക്കുന്നു. 
പരാമർശം: - 1. ഈ ഓഫീസിലെ 1- 1-2010 തീയതിയിലെ ഇതേ -- മേൽ സാഹചര്യത്തിൽ പ്രവർത്തന സ്തംഭനം നേരിടുന്ന 
നമ്പർ കത്ത്. 

മര്യ നാട് വനിതാ മൽസ്യത്തൊഴിലാളി വികസന ക്ഷേമ 
2 . തിരുവനന്തപുരം ഫിഷറീസ് ഡെവലപ്മെന്റ് 

സഹകരണസംഘം ക്ലിപ്തം നമ്പർ എഫ്. ( ടി ) വി. 193 - ന്റെ 
ഓഫീസറുടെ എഫ്. ഡി . ഒ / തിരുവനന്തപുരം/ 

പ്രവർത്തന സാദ്ധ്യതയില്ലായ്മ ബോദ്ധ്യപ്പെട്ടതിന്റെ അടിസ്ഥാന 
2010 നമ്പർ കത്ത്. 

ത്തിലും സംഘംയൂണിറ്റ് ഇൻസ്പെക്ടറുടെ ശുപാർശയിന്മേലും 

ടി സംഘം പ്രവർത്തനം 1969 - ലെ കേരള സഹകരണ സംഘം 
ഉത്തരവ് 

നിയമത്തിലെ വകുപ്പ്71 ( 2) (b) അനുസരിച്ചു സമാപ്തീകരിച്ചു 

കൊണ്ടും 72 (j) വകുപ്പ് പ്രകാരം പ്രസ്തുത സംഘത്തിന്റെ 
- മര്യനാട് വനിതാ മൽസ്യത്തൊഴിലാളി വികസന ക്ഷേമ ലിക്വിഡേറ്ററായി തിരുവനന്തപുരം ഫിഷറീസ് ഡെവലപ്മെന്റ് 
സഹകരണസംഘം ക്ലിപ്തം നമ്പർ എഫ്. ( ടി ) വി. 193- ൽ ഒരു ഓഫീസറെ നിയമിച്ചുകൊണ്ടും ഇതിനാൽ ഉത്തരവാകുന്നു. 
അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയെ നിയമിച്ചുത്തരവായിരുന്നെങ്കിലും ലിക്വിഡേറ്റർ സംഘത്തിന്റെആസ്തിബാദ്ധ്യതകൾഏറ്റെടുക്കേ 
കമ്മിറ്റി ചാർജെടുത്തതായോ സംഘം പ്രവർത്തിപ്പിച്ചതായോ 

ണ്ടതും ഉത്തരവ് തീയതി മുതൽ 2 മാസത്തിനുശേഷം അന്തിമ 
സംഘത്തിന് സ്വന്തമായി ഓഫീസോ കെട്ടിടമോ ഇല്ലെന്നും 

സമാപ്തീകരണ നടപടികൾ സ്വീകരിക്കേണ്ടതുമാണ്. 
പ്രവർത്തന മൂലധനത്തിന്റെ അപര്യാപ്തതമൂലം സംഘം ഫിഷറീസ് ജോയിന്റ് 

( ഒപ്പ്) 
ആരംഭത്തിൽതന്നെ നിർജ്ജീവാവസ്ഥയിലായിരുന്നുവെന്നും ഡയറക്ടറാഫീസ്, 

ഫിഷറീസ് ജോയിന്റ് 
സംഘാംഗങ്ങൾക്ക് സംഘം പ്രവർത്തനം മുന്നോട്ടു കൊണ്ടു ( ദക്ഷിണ മേഖല ), 

ഡയറക്ടർ ഫിഷറീസ് 
പോകുന്നതിന് താല്പര്യമില്ലെന്നും സംഘത്തിന്മത്സ്യഫെഡിൽ തിരുവനന്തപുരം. 

സഹകരണ സംഘം രജിസ്ട്രാർ. 


27th APRIL 2010] 


FISHERIES DEPARTMENT 


- 10 


ലേലപ്പരസ്യം 
നമ്പർ 32/ 2009 - 10 . 

2010 മാർച്ച് 30 . 
2010 ഏപ്രിൽ 1-ാം തീയതിമുതൽ 2011 മാർച്ച് 31-ാം തീയതി 
വരെയുള്ളകാലയളവിൽ പന്നിവേലിച്ചിറ ഫിഷറീസ് കോംപ്ലക്സ് 
വക ഫാമിന്റെ പരിസരത്ത് നിൽക്കുന്ന കായ്ഫലമുള്ള തെങ്ങു 
കളുടെയും ഒരു മാവിന്റെയും മേലാദായം ശേഖരിക്കുന്നതിനുള്ള 
അവകാശം 2010 മേയ് മാസം 14 -ാം തീയതി പകൽ 11 മണിക്ക് 
ഓഫീസിൽ വച്ച് സൂപ്രണ്ട് പരസ്യമായി ലേലം ചെയ്ത 
കൊടുക്കുന്നതാണ്. ലേലത്തിൽപങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ 
ലേലം തുടങ്ങുന്നതിന് മുൻപായി 500 രൂപ നിരതദ്രവ്യമായി 
കെട്ടിവയ്ക്കേണ്ടതാണ്. 


- ഏതെ ങ്കിലും കാര ണ വ ശാൽ ലേലം നട ത്തു വാൻ 
തീരുമാനിച്ച ദിവസം അവധിയാണെങ്കിൽ തൊട്ടടുത്ത പ്രവൃത്തി 
ദിവസം നിശ്ചിത സമയത്ത് ലേലം നടത്തുന്നതായിരിക്കും. 
കൂടുതൽ വിവരങ്ങൾക്ക് പ്രവൃത്തിദിവസങ്ങളിൽ ആഫീസുമായി 
ബന്ധപ്പെടുക. 
ഫിഷറീസ്സൂപ്രണ്ടിന്റെ കാര്യാലയം, 
ഫിഷറീസ് കോംപ്ലക്സ്, 

( ഒപ്പ്) 
പന്നിവേലിച്ചിറ . 

സൂപ്രണ്ട്. 


പരസ്യം 


സർക്കാർ വക ലേലം ഏറ്റെടുത്ത് കരാർ വീഴ്ച വരുത്തി 
യിട്ടുള്ളവർ ലേല ത്തിൽ പങ്കെ ടു ക്കു വാൻ അർ ഹ ര ല്ല . 

നമ്പർ ബി1/1269/ 2009. 

2010 മാർച്ച് 11. 
ഏറ്റവും കൂടിയ തുകയ്ക്ക് ലേലം പിടിക്കുന്ന ആളിന്റെ പേരിൽ 
ലേലം താൽക്കാലിക മായി ഉറപ്പിക്കു ന്നതും ഫിഷറീസ് 

- എറണാകുളം ജില്ലയിൽ കണയന്നൂർ താലൂക്കിൽ കുമ്പളം 
ഡയറക്ടറുടെഅനുവാദം ലഭിക്കുന്നമുറയ്ക്ക് ലേലം സ്ഥിരപ്പെ 

വില്ലേജിൽ പുറമ്പോക്ക് പുഴ സർവ്വേ 1197 - ൽ ലൈസൻസ് നമ്പർ 
ടുത്തുന്നതുമാണ്. 

113 - ൽ രജിസ്റ്റർ നമ്പർ 52- ൽ ചാത്തമ്മഊന്നി നിരയിൽ ഒന്നാം 

തരത്തിൽ ഒരു ഊന്നിവല പനങ്ങാട് തോപ്പിൽ നികത്തിൽ 
ലേലം മൂന്നു വിളി വിളിച്ചു നിർത്തിയാൽ ഉടൻതന്നെ കൊച്ചുശങ്കു വേലായുധൻ പേരിൽ ഫിഷറീസ് വകുപ്പിൽ നിന്നും 
നിരതദ്രവ്യം ഉൾപ്പെടെ ലേല സംഖ്യയുടെ നാലിൽ ഒന്ന്തുക അനുവദിച്ചു കൊടുത്തിട്ടുളള താ ണ്. ശ്രീ . വേലാ യു ധൻ 
ലേലക്കാരൻ അപ്പോൾതന്നെ ഡേമണിയായി കെട്ടിവയ്ക്കേണ്ട 

22 - 2 - 1993 - ലും , ടിയാന്റെ ഭാര്യ കൗസല്യ 25 - 3 - 2005 - ലും 
താണ്. 

മരണപ്പെട്ടിട്ടുള്ളതാണ്. 
ലേലം സ്ഥിരപ്പെടുത്തിയ വിവരം അറിയിക്കുന്ന തീയതി - ടിയാന്റെ ഏക മകനായ ശ്രീ . റ്റി . വി. ശശിധരൻ മേൽ 
മുതൽ ഒരാഴ്ചയ്ക്കകം ലേലക്കാരൻ ആഫീസിൽ ഹാജരായി പരാമർശ ഊന്നിവലയുടെ ജമ മാറ്റി ടിയാന്റെ പേരിൽ ചേർത്ത് 
50 രൂപയുടെ മുദ്രപത ത്തിൽ ഒരു കരാർ ഉടമ്പടി പുതിയ സർട്ടിഫിക്കറ്റ് അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് രേഖകൾ 
എഴുതിവയ്ക്കേണ്ടതും അതിനു വിപരീതമായി പ്രവർത്തിക്കുന്ന സഹിതം അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നു. ടിഊന്നിവലയുടെ ജമ 
പക്ഷം ലേലക്കാരൻ കെട്ടിവച്ച തുകകണ്ടുകെട്ടി സർക്കാരിലേക്ക് കുമ്പളം തോപ്പിൽ നികത്തിൽ വേലായുധൻ മകൻ ശശിധരന്റെ 
മുതൽ കൂട്ടുന്നതുമായിരിക്കും. ടി ഉടമ്പടി എഴുതി തരുന്ന പേരിൽ ചേർത്ത് പുതിയ സർട്ടിഫിക്കറ്റ് നൽകു ന്ന തിൽ 
തിനുമുമ്പായി കായ്ഫലം എടുക്കാൻ പാടില്ലാത്തതുമാകുന്നു . ആർക്കെങ്കിലും ന്യായമായ പരാതിയുള്ളപക്ഷം ആയത് 

രേഖാമൂലം ഈ പരസ്യം കേരള ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 
ലേലസംഖ്യ രണ്ടു ഗഡുക്കളായി അടയ്ക്കാവുന്നതാണ്. 1-ാം 

രണ്ടുമാസത്തിനകം ഈ ഓഫീസിൽ അറിയിക്കേണ്ടതാണ്. 
ഗഡുവായ പകുതി തുക ഉടമ്പടി വയ്ക്കു ന്ന തോടൊപ്പം 

അപകാരം പരാ തി ക ളൊ ന്നും ലഭി ക്കാത്ത പക്ഷം ടി 
കെട്ടിവയ്ക്കേണ്ടതും 2 -ാം ഗഡുവായ ബാക്കിമുഴുവൻ തുകയും 

ഊന്നിവലയുടെ ജമ ടി ശശിധരന്റെ പേർക്ക് ചേർത്ത്പുതിയ 
2010 സെപ്റ്റംബർ മാസം 30 -ാം തീയതിക്ക് മുമ്പായി അടച്ചു 

ലൈസൻസ് നൽകുന്നതാണെന്ന് ഇതിനാൽ അറിയിച്ചു 
തീർക്കേണ്ടതുമാണ്. 

കൊള്ളുന്നു . 
ലേലത്തുകയുടെ തവണകൾക്ക് മുടക്കം വരുത്തിയാൽ 
മുടക്കം വരുത്തിയ തീയതി മുതൽ ആദ്യത്തെ ഒരു മാസത്തേക്ക് 
6 % നിരക്കിലും രണ്ടാമത്തെ മാസത്തേക്ക് 8 % നിരക്കിലും നമ്പർ ബി1- 320 / 2010. 

2010 മാർച്ച് 17. 
തുടർന്നുള്ള കാലത്തേയ്ക്ക് 10 % നിരക്കിലും പിഴ അടയ്ക്കേണ്ട എറണാകുളം ജില്ലയിൽ കണയന്നൂർ താലൂക്കിൽ കുമ്പളം 
താണ്. രണ്ടാം തവണ ലേലക്കാരൻ പണം അടയ്ക്കാൻ വീഴ്ച വില്ലേജിൽ സർവ്വേ 1196 - ൽ പുഴയിൽ, സർട്ടിഫിക്കറ്റ് നമ്പർ 67 , 
വരുത്തുകയാണെങ്കിൽ തുടർന്ന് ആദായം എടുക്കുന്നതിനുള്ള രജിസ്റ്റർ നമ്പർ 105 - ൽ ഒന്നാം തരത്തിൽ മട്ടം പറമ്പ്ഊന്നി 
അവകാശം റദ്ദ് ചെയ്യുന്നതും പുനർലേലം നടത്തി സെക്യൂരിറ്റി നിര യിൽ ഒരു ഊന്നിവല കുമ്പളം വില്ലേജിൽ കട വിൽ 
തുക കണ്ടുകെട്ടുന്നതുമാണ്. 

പറമ്പിൽ എം . കെ . തങ്കപ്പൻ പേർക്ക് ഡിപ്പാർട്ടുമെൻറിൽ നിന്നും 
ലേലക്കാരൻ ഡിപ്പാർട്ടുമെന്റ് പ്രവർത്തനങ്ങൾക്ക്തടസമു 

അനുവദിച്ചു കൊടുത്തിട്ടുള്ളതാണ്. 
ണ്ടാക്കാൻ പാടില്ലാത്തതും ഫിഷ് ഫാമിന്റെ പ്രവർത്തനങ്ങളുടെ - ടിയാൻ പ്രസ്തുതഊന്നിവല ഉപയോഗിച്ച്മത്സ്യബന്ധനം 
കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി ഫാമിലെ ലേലം 

നടത്തി ഉപജീവനം കഴിച്ചുകൊണ്ടിരിക്കെ 2 -3 - 1997 - ലും ടിയാന്റെ 
ചെയ്ത വൃക്ഷങ്ങൾഉൾപ്പെടെയുള്ള ഏതൊരു വൃക്ഷവുംമുറിച്ചു 

ഭാര്യയായ സുഭദ്ര 20 - 7 -1992 - ലും മരണപ്പെട്ടുപോയിട്ടുള്ളതാണ്. 
മാറ്റു ന്ന തിനുള്ള അ ധി കാരം ചുവടെ ഒപ്പിട്ടി രിക്കുന്ന 
ഉദ്യോഗസ്ഥനിൽ നിക്ഷിപ്തമാണ്. ഈ വിഷയങ്ങൾ സംബന്ധി കടവിൽ പറമ്പിൽ എം . കെ . തങ്കപ്പൻ മകൾ മത്സ്യത്തൊഴി 
ച്ചുണ്ടാകുന്നഏതൊരു തർക്കങ്ങൾക്കും നഷ്ടപരിഹാരങ്ങൾക്കും ലാളിയായ കെ . റ്റി . രജിനി പ്രസ്തുതഊന്നിവല തന്റെ 
ഫിഷറീസ് ഡയറക്ടറുടെ തീരുമാനം അന്തിമമായിരിക്കും. 

പേരിലേയ്ക്ക് ജമ മാറ്റം നടത്തിപുതിയ സർട്ടിഫിക്കറ്റ്അനുവദി 
യാതൊരു കാരണവും കൂടാതെ ലേലം മാറ്റി വയ്ക്കുന്നതിനോ 

- ക്കുന്നതിനായിബന്ധപ്പെട്ട രേഖകൾ സഹിതം ഈ ആഫീസിൽ 
അസ്ഥിരപ്പെടുത്തുന്നതിനോ ഉള്ള അധികാരം സൂപ്രണ്ടിൽ അപേക്ഷ സമർപ്പിച്ചി രി ക്കു ന്നു . ടി ഊന്നിവല യുടെ ജമ 
നിക്ഷിപ്തമായിരിക്കുന്നതാണ്. 

കെ . റ്റി. രജനിയുടെ പേരിൽ ചേർത്ത് പുതിയ സർട്ടിഫിക്കറ്റ് 


(2) 


27th APRIL 2010] 


FISHERIES DEPARTMENT 


അനുവദിച്ചു കൊടുക്കുന്നതിന് ആർക്കെങ്കിലും ന്യായമായ 
പരാതിയുള്ളപക്ഷം ആയത് രേഖാമൂലം ഈ പരസ്യം കേരള 
ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തിരണ്ടുമാസത്തിനകം ഈ ഓഫീസിൽ 
അറിയിക്കേണ്ടതാണ്. അപ്രകാരം പരാതികളൊന്നും ലഭിക്കാത്ത 
പക്ഷം ടി ഊന്നിവലയുടെ ജമ കുമ്പളം വില്ലേജിൽ, കടവിൽ 
പറമ്പിൽ വീട്ടിൽ എം . കെ . തങ്കപ്പൻ മകൾ കെ . റ്റി . രജനിയുടെ 
പേർക്ക് ചേർത്ത് പുതിയ സർട്ടിഫിക്കറ്റ് അനുവദിച്ചു 
നൽകുന്നതാണെന്ന്ഇതിനാൽ അറിയിച്ചുകൊള്ളുന്നു . 


ഫിഷറീസ് ഡെപ്യൂട്ടി 
ഡയറക്ടറുടെ കാര്യാലയം, 
( മേഖല ) എറണാകുളം. 


- ( ഒപ്പ്) 
ഫിഷറീസ് ഡെപ്യൂട്ടി 

ഡയറക്ടർ. 


